Government of Kerala 
കാള സർക്കാർ 

2008 


- Reg. No , നജി. നാസർ 
KLITV ( N )/12/2006- 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LIII 


No. 1 33 


വാല്യം 53 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


12th August 2008 
- 2008 ആഗസ്റ്റ് 12 
21st Sravana 1930 
1930 ശ്രാവണം 21 


ITTA 


PART III 


Forest Department 


വനം വകുപ്പാസ്ഥാനം, തിരുവനന്തപുരം 

- ദർഘാസ് പരസ്യം 
നമ്പർ ഇള)= 1 7795/ 2007 . 

2008ജൂ ലൈ19 . 
വനം വകുപ്പാന്ഥാന ക ടാ വിന്റെ 
അററകുറ്റപ്പണികൾ നടത്താൻ തയ്യാറുളള നിശ്ചിത 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും മത " സാർ സാവ 
മുളള മൂവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊളളുന്നു 
മടറി നാടൊപ്പം നിശ്ചിത തുകയ്ക്കുളള നിര 
(Bവവും50 രൂപ വിലയ ളളമുപ്പതത്തിൽ പ്രാഥമിക 
കരാറും ഒപ്പിട്ട് ഉളളടക്കംചെയ്ത് ടെണ്ടർ സമർപ്പിക്കേണ്ട 
ാണ്, ഒടർ ഫോറങ്ങൾ 2008 ആഗസPon " 20 -ാം 
ീയതി ബുധനാഴ്ച പകൽ 1 മണിവരെ നിശ്ചിത 
|തുക ഒടുക്കിയാൽ ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സില 
എന റ മാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, 
ataവച്ച ടവകൾ അമിനീവT & 3 മണിവ 
എസ്റ്റാറാ ” മാഫീസീൽ സ്ഥികരിക്കുന്നതാണ്. ഹാജറായ 
- കാമറ കാന15 സാന്ന7 4ധ്യത്തിൽ 

നമിവ 


t മണിക്ക് ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതാണ്. ടീ 
8ിവസംഏതെങ്കിലും കാരണവശാൽ1 അവധി പ്രഖ്യ 1 
കപ്പെട്ടാൽ മതാട്ട = 1 [ പവർത്തി ദിവസം രാപ്പാനായ 
നടപടി ക്രമങ്ങൾ നടത്തുന്നതാണ്. ടെണ്ടർ വ്യവസ്ഥകൾ 
- സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ നിബന്ധനകളും 
ഇതീനും ബാധകമായിരിക്കും. 

പ്രവൃത്തിയുടെ പേര് വനം വകുപ്പാസ്ഥാനത്തെ 
കൻ ടോൾ റൂമിന്റെ അറ്റകുറ്റപ്പണികൾ , 
അടങ്കൽ തുക. --രൂപ് 1 ,90 , 648 . 
നികത ( വ്യ _ പ 4 , 10 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 

.വനി, 
(പവുത്തി തീർക്കേണ്ട കാലാവധി 2 മാസം, 


- (ഒപ്പ്) 
വന വകുപ്പാ സ്ഥാനം, ചീഫ് ഫോറസ്റ് 
വഴുതയ്ക്കാട്, 

ക സർവേററർ (മരണം) 
തിരുവനന്തപുർ0. ( കേരള ഗവർണ്ണർക്കുവേണ്ടി പ 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION - CUM - TENDER NOTICE 
No , TS2 - 895/ 2008 . 

| 17th July 2008 . 
It is hereby notified for the information of the public that the undermentioned quantity of timbe 
kept in Vettikkadu Govt. Timber Depot, under this Division will be sold in public auction - cum - tender by the 
Divisional Forest Officer , Timber Sales Division , Kottayam or the person authorized by him on the date notified . 
The sale will be subject to the conditions notified in the Kerala Gazette (published by Authority ) No. 26 
Volume-LIII (53) dated 24 -6 - 2008 Pages 253 to 260 by the Chief Conservator of Forests (Protection ) vide 
Lr. No . Pro . (5 ) 2613 / 2008 dated 12-6 - 2008. Any changes in the sale condition as made by the Government from 
time to time will be applicable for this auction also . If the notified day happens to be a holiday , the sale will be 
conducted on the next working day at the same place and time. The quantity shown may vary subject to 
availability , as this is the possible quantity . 

SCHEDULE 
Name of Depot ( Place of Auction ) 

Timber Species Quantity Date of Auction 
Government Timber Depot, 

Teak 100 m 

19- 8 -2008 
Vettikkadu 

Others 

20 Ins 


Scaled tenders for the auction shall be received on or before 9 a . m . on the day of auction at Vettikkadu 
Govt. Timber Depot. Tender forms costing Rs. 100 will be available from Govt. Timber Depot. Vettikladu/ Cicaber 
Sales Division Office , Kottayam . Further details can be had from the Government Timber Depot Vet ikkadu and 
DivisionalForest Officer, Timber Sales Division , Kottayam during the working hours . 

- കോട്ടയം ജിം ബർ സെയിൽസ് ഡിവിഷന്റെ കീഴിൽ താഴെ പട്ടികയിൽ പറയുന്ന ഡിപ്പായിൽ സൂക്ഷിച്ചിരിക്കുന്ന 
തടികൾ 24 -6- 2008 - ലെ കേരള ഗസററ് ( ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്) ( നമ്പർ 26 , വാല്യം 53 ) - ലെ 253 
മുതൽ 20 വരെയുളള ഫോറസ്ററ് ഷീറ്ററുകളിൽ ചീഫ് ഫാറസ്ററ് കൺസർവേററർ ( പ്ര .) അവർകളുടെ കത്ത് 

പാ . ( 5) -2613/ 08 തീയതി 12- 6- 2008 പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുളള ലേല ( മാക് ഷൻകം ടെർ) നിബന്ധ 
നകൾക്ക് വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന തീയതി രാവിലെ 10 മണിമുതൽ വെട്ടിക്കാട ഗവൺമെൻറ് 
തടി ഡിപ്പോയിൽ വച്ച് കാട്ടയം തടി വിൽപ്പന വിലാഗം ഡിവ 
ചുമതലപ്പെടുത്തുന്ന മറം ഉദ്യോഗസ്ഥനാ പരസ്യമായി ലേലം- കം - ടെണ്ടർ പ്രകാരം വിൽക്കുന്നതാണ്. ലേല 
വ്യവസ്ഥകളിൽ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് വരുത്തുന്ന ഗതികൾ ഈ ലേലത്തിനും ബാധകമായിരിക്കും. 

പട്ടിക 


ഡിപ്പോയുടെ പേര് ( ലേലസ്ഥലം) 


തടീ ഇനം 


ല തീയത 


അളവ് 
ക . മീ . 
1 00 
20 


ഗവൺമെൻറ് തടി ഡിപ്പോ, 
വെട്ടിക്കാട 


തേക്ക 
മറ്റിനം 


19- 8- 2008 


പട്ടികയിൽ ചേർത്തിട്ടുളളത്. ഉദ്ദേശം ഉളവായതിനാൽ തടിയുടെലഭ്യതയനുസരിച്ച് അളവിൽ മാറാം വരുന്ന 
താണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ ലേലദിവസം രാവിലെ 9 മണിവരെ വെട്ടിക്കാട 
ഗവൺമെൻറ് തടി ഡിപ്പോ ആഫീസിൽ സ്വീകരിക്കുന്നതായിരിക്കും, ടെൽ ഫാറങ്ങൾ 100 രൂപ വിലയ്ക്ക് 
ടിംബർ ഒസയിൽസ് ഡിവിഷൻ ആഫീസിൽനിന്നും ബന്ധപ്പെട്ട ഡിപ്പോആഫീസുകളിൽ നിന്നും ലഭ്യമായിരിക്കും. 
ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസംഅതേ സമയത്തും സ്ഥലത്തും 
വച്ച് ലേലം നടത്തുന്നതായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പോ ആഫീസുകളിൽ നിന്നോ കോട്ടയം ടിംബർ സെയിൽസ് ഡിവിഷൻ 
ഫീസിൽ നിന്നാ ആഫീസ് പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാ ണ് 


Timber Sales Division Office , 
Kottayam . 


( Sd . ) 

Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


KOTHAMANGALAM DIVISION 

TENDER /AUCTION NOTICE 
No , A2 . 3353/ 2008 . 

17th July 2008 , 
It is hereby notified for the information of the public that Teak poles/ Teak wood (below size ) 
firewood collected from 1965 , Tcak Plantation , Kuzhimattom : 1992 Teak Plantation , Veloor of 
Thodupuzha Range and 1983 Pachetty Teak Plantation of Mullaringad Range of Kothamangalam Division 
will be sold in public Tender/Auction sale by Divisional Forest Officer, Kothamangalam or any other 
o ffier duly authorised by him as per the schedule furnished below subject to detailed Tender /Auction sale 
conditions published in Kerala Gazette No. 26 dated 24 -6 - 2008 in Forest Sheet Page No. 253 to 259 by 


Cheif Conservator of Forests (Protection ), Thiruvananthapuram vide Notification No. Pro (5 )- 2613 /2008 
dated 12- 6 -2008 and other rules and conditions in force . Similarly Tcak Poles involved in lot No . 30 /07 , 63/07 
and 129 /07 and collected from 1965 Teak Plantation , Veloor which were left unremoved by the bidders of 
auction dated 9 - 1 -2008 held at Kuzhimattam dumping depot, will also be sold at risk and loss of the 
original bidders noted in the schedule . Tender forms will be available in Thodupuzha and Mulinringad Range 
Offices on payment of Rs. 100 plus S . T . Scaled tenders will be accepted upto 9 a .m , of the day of auction . 
EMD is to be remitted along with tender . Tenders submitted after the stipul..ted date and time will not be 
entertained . If the date fixed for Tender /Auction happens to be a public holiday, harthal or strike , the 
auction will be held in the next working day at the scheduled time and place . Tender will be opened 

the auction sale and further action will be taken as per sale conditions. The intending 
bidders should satisfy themselves about the quantity and quality of the collected materials put up for 
Tender Auction sale and no further complaints will be entertained later on regarding the same. 

Further details of Tender Auction will be available from the Divisional Forest Office , Kothamangalam and 
Range Office , Thodupuzha. and Mullaringad . Materials taken to stock upto the day before auction will be 
included in sale and the quantity shown is approximate . If there is no bid or part bid in the first date of 
auction , the balance materials will be put up for sale on subsequent dates as shown in the schedule at the same 
time and place . The Auctioning Officer reserves the discretion to conduct auction completely or parcially 
and to postpone the auction without assigning any reason thereof. 


Name of 

Plantation 
1965 Kuzhimattam 
Teak Plantation 
Thodupuzha Range 


220 


» 


540 


) 


SaHEDULE 
Malerials for 

Auction Date Place of Auction 
auction 

and Time 
Teak Timber (below size ) 130 No3.7 . 22MT. 

Kuzhimattam 
Teak Poles IC 80 Nos . 

18 - 9 - 2008 10a. m . Dumping 
IIC 

6 - 10 - 2008 

Depot 
IIIC 630 

in Thodupuzha 
IV - 

Range 
1040 3 
Fire wood - 10 M . T ." 
Lot No. 30 /07 - Teak Poles 10 – 6 Nos. 
Lot No. 63 /07 - Teak Poles IC - 7 Nos. 
(Risk and loss of Sri Pulikkakunnel Joseph ) 
Lot No. 129/07 — Teak Poles 110 - 17 Nos . 

(Risk and loss of Sri Kojiyakavil Jimmy Joseph ) 
Teak Timber (below size ) 0 . 966 M 

28-8 - 2008 

Veloor 
Teak Poles IC 9 Nos . 

18- 9-2008 3p.m . Dumping 
II C - 

6 - 10 - 2008 

Depot 
III - 
IV - 1329 


2 


1992 Veloor 
Teak Plantaion 
Thodupuzha Range 


15 
89 


» 
33 


4774 


» 


1983 Pachetty 
Teak Plantation 
Mullaringad 
Range 


3 -9 - 2008 
24 - 9 - 2008 
15 - 10 - 2008 ) 


Teak SIBS - 2 - 0 .816 MS 
Teak Timber (TLBS) -43- 1 . 904MS 
Teak Peles IB 

i No . 
JIB 
IC 

57 Nos . 
пс – 221 

888 
IV - 1666 

774 


Uppukuzhy 
10 a .m . 

Dumping 

Depot 
in Mullaringad 

Range 


III - 


Earnest Money Deposit - Rs. 20 ,000 . 

The materials that may be left unsold in Thodupuzha Range on 28 -8 - 2008 will be sold on 18 - 9 - 2008 and 
the remaining part if any will be sold on 6 - 10 - 2008 . Similarly , the materials left unsold on Mullaringad Range 
on 3- 9- 2008 will be sold on 24 -9 -2008 anl the remaining part if any, will be sold on 15 - 10 -2008 . 
കോതമംഗലം ഡിവിഷനിലെ 

തൊടുപുഴ റെയിയിലെ 1965 തേക്കുതോട്ടം ഇടവെട്ടി 
QUOJOlej 1000 . umilowº nuca pali sozlog151830) . 1992 C.Doa amogom lomlmje esa jo lejº 
വേർഡസിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ച്ടുളളതും - 1965് കുഴിമററം തേ " തോട്ടത്തിലെ റിസ്ക് ആൻഡ് 
CAMAU 30 /07, 63/07 & 129 /07 ces49, 5 cenz. 221c030 sº ooclomilou 1983 100910010 01.02° 

തോട്ടത്തിൽ നിന്നും ഇടവെട്ടി ശേഖരിച്ച് ഉപ്പുകുഴി ഡബിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുളളതും താഴെ പട്ടികയിൽ 
വിവരിക്കുന്നതുമായ തേക്ക് തടികൾ ( BS ) തേക്ക് കഴകം. തേക്ക് വിറക് എന്നിവ പട്ടികയിൽ സൂചിപ്പി 
g/ 101003m 9000iclesz mac moj , 

m e 24 -6 - 2008 - 

ci 26 -30 mm ahog U000 " CODON°00 
OM 1000 Mid 253 200 259000006 0012209101 Mo Goboonu onºm an1008 (M . Damm ) 
OTO J edos 12-6 -2008-ce med mojo . (5 ) 2613 /2008 ( 1430 . moW140013ca ( mule " woJ520002001 
രിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതാത് സമയത്ത് നിലവിലുളള മററ് നിയമങ്ങൾ 


വിധേയമായി കാതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസാം അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗ 
സ്ഥനോ ദർഘാസ ലേല അടിസ ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. ലേലദിവസം രാവിലെ 9 മണിവരെ 
അതത് റെയിഞ്ചാഫീസുകളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ് ഫോറങ്ങൾ കോതമംഗലം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും തൊടുപുഴമുളളരിങ്ങാട് റെയിഞ്ചാഫീസുകളിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ഫാറം വില 100 രൂപയും വിൽപ്പന - നികുതിയും ഈടാക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ EMD . യും കെട്ടിവയ്ക്കു ണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ മററ് പൊതു ഒഴിവുദിവസമോ 
ആയിവന്നാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത പത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും, 
സമയത്തും വച്ച് നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർ ഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതും, ലേല 
നിബന്ധനകൾ ( പകാനമുളള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ് ലേല വിൽപ്പനയിൽ 
പങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി ലേല - ഉൽപ്പന്നങ്ങളുടെ അളവ്, ഗുണനിലവാരം 
എന്നിവ വിശദമായി പരിശോധിച്ച് ബാധ്യപ്പെട്ടിരിക്കണ്ടതും, ലേലത്തിനുശേഷം ഇത് സംബന്ധിച്ച 
യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 

ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ 
നിന്നാ മടുപുഴ, മുളളിങ്ങാട് റെയിഞ്ച് ആഫീസുകളിൽ നിന്നും അറിയാവുന്നതാണ്. പട്ടികയിൽ 
ചേർത്തിട്ടുളളത് ഉദ്ദേശം അളവുകളാണ്. ലേലത്തിന്, മുൻദിവസം വരെ സ°ാറാക്കിൽ എടുക്കുന്ന 
കഴകൾ തടികൾ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലേലത്തിൽ വച്ചിരിക്കുന്ന കഴുകൾ തടികൾ 
മുഴുവനായോ ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മററു തീയതികളിൽ 
അതേ സ്ഥലത്തും സ്വയം വച്ച് ലേലം നടത്തുന്നതായിരിക്കും . വിൽ- (നയ്ക്ക് വച്ചിരിക്കുന്ന 
കഴകളുടെ തടികളുടെ ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും ലേലം മറ്റു കാരണങ്ങ 
കാണിക്കാതെ മാറ്റി വയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


പട്ടിക 


തോട്ടത്തിൻറ 

പ്പേ " 


ഉൽപ്പന്നങ്ങളുടെ 

- വിവരം 


ലേല തീയതിയും 
സമയവും 


ലല് 
സ്ഥലം 


1965 കുഴിമാററം 
മതക്ക തോട്ടം 
തൊടുപുഴ 
റെയിഞ്ച 


s 


- 


V 


തേക്ക് തടികൾ ( B . S . = 130 എണ്ണം 1 . 22 MT 23 - 8 - 2008 

തൊടുപുഴ 
ക്ക് കഴ | സി - 80 ,, 

13 - 9 - 2008 } രാവിലെ റെയിഞ്ചിലെ 
ടി II സി - 220 

6 - 10 - 2008 10 മണി കുഴിമറ്റം 
ടി III 630 

ഡമ്പിംഗ 
| IV - 540 h 

-- ഡിപ്പാ 
- 0 -40 jy 
തേക്കു വിറക് - 10 MT 
ലോട്ട് നമ്പർ 30 , 07 -- മതക്ക കഴ 1C-6 എണ്ണം 
qലാട്ട് നമ്പർ 63 , 7 ക്ക കഴ C - 1 എണ്ണം 
( ശീ , പുളികകൊന്നൽ ജോസഫിന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 

ലാട്ട് നമ്പർ 129 ,07 - തേക്കടകം IIC 17 എണ്ണം 
( കൊടിയകാവിൽ ജിമ്മി ജോസഫിന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
തേ " തടികൾ ( B . S } - 0 966 എം 

28- 8 -2008 ) 

വേളൂർ 
തേക്ക് കw I സി - 3 എണ്ണം 

18 - 9 -2008 } ഉച്ചകഴിഞ്ഞ് ഡിംഗ 
- ടി II സി - 15 

6 -10 -208 | 3 മണി ഡിപ്പോ 
III - 09 ( 
- ടി v = 1329 , , 
ടി V 

_ 4774. 


1992 വേളൂർ 
തക്ക് താട്ടം 
തൊടുപുഴ 
റെയിഞ്ച 


ടി 


1983 പാച്ചോറി 
തേക്ക് തോട്ടം 
മു ളളരിങ്ങാടി 
ായിഞ്ച 


തേക്ക് 
തേക്ക് 
ടീ 
ടി 


SLBS - 2 .. . 0 . 816 എം3 
തടികൾ ( TLBS ) - 43 -1 . 904 എം 
- IB 

1 എ 
| IIB 
- C 

57 
IIC 
III 

888 
IV 


3- 9- 2008 ) രാവിലെ മുള്ളരിങ്ങാട 
24 - 9 -208 10 മണി റെയിഞ്ചില 
15 -10 2008 

ഉപ്പുകുഴി 
ഡമ്പിംഗ 
ഡിപ്പോ 


s 


ടി 


- 221 


1 


ടി 


s1 


1666 by 
774 11 


ടി 


നിരതദ്രവ്യം - രൂപ 20,000 . 

തൊടുപുഴ റെയിഞ്ചിലെ 28 . 8-2008 - ൽ വിൽക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾ 18- 9- 2008 - ലും 18- 9 - 2008 - ൽ 
വിക്കാൻ കഴിcാ ത്തവ 6 - 1 0 - 2008 ലും മുളളരിങ്ങാട് റെയിഞ്ചിലെ 3 - 9 2008- ൽ വിൽക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾ 
24 - 9 -2008- ലും 21- 9- 2008 - ൽ വിൽക്കാൻ കഴിയാത്തവ 15 -10-2008 - ലും വിൽക്കുന്നതായിരിക്കും. 


.. . 


( Sd.) 


Divisional Forest Office , 
Kothamangalam . 


Divisional Forest Officer . 
(For and on behalf of the Governor of Kerala ) . 


പാലക്കാട് ഡിവിഷൻ 

പുനർ ദർഘാസ ലേല പരസ്യം 
നമ്പർ എ2-784 2006, 

2008 ജൂ ലൈ18 . 
1961 - ലെ കേരള വന നിയമം 61 എ വകുപ്പ് പ്രകാരം സർ ക്കാരിലേക്ക് കണ്ടുകെട്ടിയ വാഹനമായ റി , എൻ. 
55 7575 മാരത കാർ ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും പുനർ ദർഘാസ "/ ലേല അടിസ്ഥാനത്തിൽ 
വില്പന നടത്തുന്നു . പ്രസ്തുത വില്പനയ്ക്കായി സീലുവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നു. മുറയ " " 2008 ആഗസ്റ്റ് 25 -ാം തീയതി ഉച്ചയ്ക്ക് ഒരുമണിവരെ 
ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീലുവച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 2 . 30 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതുംഅന്നദിവസം 3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവ മാ ത്രം പങ്കെടുപ്പിച്ചുകൊണ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നത് മററ " ഉദ്യോഗസ്ഥനോ പ്രസ്തുത 
വാഹനങ്ങൾ ലേല ചെയ്യുന്നതും. ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ 
ദർഘാസീലോ കൂടുതൽതുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ അന്നദിവസം ദർഘാസ് ലേലം നടക്കാതെ വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറത്ത 
സഥലത്തും സമയത്തുംദർഘാസ ലേലം നടത്തുന്നതായിരിക്കും. 

പുനർ ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒാഫീസിലോ ഒറ്റപ്പാലം ഫോറസ്റ 
റെയിഞ്ചം റാസിലാ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതുമാണ്. 

വാഹന നമ്പരും ഇനവും - റി . എ ൻ . 55 7575 മാരുതി ക ൾ , 
നിരതദ്രവ്യം - രൂപ 5, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില --രൂപ 400 + വാ ” . 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - ഒററപ്പാലം റെയിഞ്ച് മാഫീസ് കോമ്പൗണ്ട . 
ലേല സ്ഥലം- ഡിവിഷണൽ ഫോറസ ററ് ഒാഫീസ്, റെയിൽവി കോളനി, പാലക്കാട്, 
ലേല ദിവസവും സമയവും - 25- 8- 2008 ഉച്ചയ്ക്ക് 3 മണി. 

ൽ പറഞ്ഞിട്ടുള്ള ദിവസം ലേലം നടക്കാതെ വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും 
വള് ലേലം നടത്തുന്നതാണ്. 

നിബന്ധനകൾ 
| 1 . വില്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വാഹനം ആഫീസ് സമയങ്ങളിൽ റെയിഞ്ചാഫീസറുടെ 

- അനുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്", ലേലം ഉറപ്പിച്ചതിനുശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . 
ദർഘാസ് ഫോറം ആവശ്യമുളളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന ധപ്പെട്ട വില്ലേജ് ആഫീസർ 
നൽകി സർട്ടിഫിക്കററ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പകർപ്പ് ഒറിജിനൽ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 
3 , നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകു സ്വീകരിക്കുന്നില്ല . 
- കൂടുതൽതുകയ്ക്കുളള ദർഘാസുകൾ മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും 

മററു ദർഘാസുകാർ നൽകിയ നിർദവം ലേലം പൂർത്തിയായ ശേഷം തിരിച്ചു നൽകുന്നതുമാണ് . 
5 , ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ മാ ത്രമേ അപേക്ഷകർക്ക് നൽകുകയുളളു . 

ദർഘാസ സംഖ്യ നിരതദ്രവ്യസംഖ്യയിൽ കൂടുതലാണെങ്കിൽ ദർഘാസ ലേലസംഖ്യയുടെ50 % ( നീരവ്യം 
ഉൾപ്പെടെ) ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുളള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗ 
സ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും 
നിയമ പ്രകാരമുളള നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ടി 15 ദിവസത്തിനുളളിൽ 
ബാക്കി സംഖ്യയും നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലായെങ്കിൽ ദർഘാസുകാർ ആവശ്യ 
പ്പെടുന്നപക്ഷം ബാക്കി സംഖ്യയും 18 % പലിശയും ദിവസത്തിൽ 20 രൂപ തറവാടകയും വസൂലാക്കി 
വാഹനം നീക്കംചെയ്യാൻ 15 ദിവസത്തെ അവധികുടി അനുവദിക്കുന്നതായിരിക്കും, അതിനുശേഷം അവധി 

അനുവദിക്കുന്നതല്ല . 
| 9 , cuൽപ്പറഞ്ഞ സമയപരിധിക്കുളളിൽ നീക്കം ചെയ്യാത്ത വാഹനം വിട്ടു . മലത്തിലോ ടെബർ അടിസ്ഥാ 

നത്തിലോമുൻ ലേലക്കാരൻറ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതുംമുൻ ലേലത്തുക സർക്കാരിലേക്ക 
കണ്ടുകെട്ടുന്നതുമാണ്. ടി ലേലത്തിൽ സർക്കാരിലേക്ക് നഷ്ടം വരുകയാണെങ്കിൽ മുൻ ലേലക്കാര 
നിൽ നിന്നും നഷ്ടം വരുന്നതുക ഈടാക്കുവാനുളള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ 

സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
10 . ദർഘാസ സ്വീകരിക്കേണ്ട ദിവസം പൊതു ഒഴിവു ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം 

പ്രസ്തുത സ്ഥലത്തും സമയം ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 
ാലലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുളള വാഹനം ഏതെങ്കിലും കാരണവശാൽ ലേലത്തിൽ നിന്ന് ഒഴിവാക്കണ 
മെന്ന് ബാധ്യമാവുകയാണെങ്കിൽ ആൺപകാരം ചെയ്യുന്നതിനാ ലേലം പൂർണ്ണമായും റദ്ദ് ചെ 

തിനോ ലേല . പൂർണ്ണമായും റ8°be ചെയ്യുന്നതിനോ 
ള്ളള അധികാരം ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


1ലിവിഷണൽ ഫോറസ്ററാഫീസ്, 
പാലക്കാട്, 


- (ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്ററാഫീസ്, 

കരള ഗവർണ്ണർക്കുവേണി) 


SILENT VALLEY DIVISION , MANNARKKAD 

TENDER NOTICE 
No. SV . 1- 1979 /2008 . 

16th July 2008 
Separate sealed tenders are invited for the following works indicated in the schedule given below from 
Registered PWD Contractors so as to reach the Olice of the Wildlife Warden , Silent Valley Division before 
3 p . m . on 25 - 8 - 2008 . The tenders received will be opened by the Wildlife Warden or any other officer 
wthorized by him at 3 . 30 p . m . On the same day in the Office of the Wildlife Warden , Silent Valley 
Division , Marmarkkad . Tender form can be purchased from tlic office of the Wildlife Wardezi, Mannarkkad 
on any of the working days till I p . m . on 25- 8 -2003. The registered contractors will be supplied with 
the tender forms only on the production of their registration cards. The price of the tender form is non 
refundable under any circunstances. Tenders received after the due time and date and not accompanied by 
nroer Bunest Moncy Deposit will not normally be entertained . The lenders not containing the prescribert 
preliminary agreement in Kerala Government stamp paper worth Rs. 50 will be rejected . If the tender 
date happens to be a public holiday, tinder will be received and opened on the next working day at the 
same time and venue , 

If the tender is not conducted on 25 - 8 - 2008 the same will be conducted on 30 - 8 -2008 , or on 16 - 9 -2008 
o n 30 - 9 - 2008 Cr on 14 - 10 - 2008 or on 30 - 10 -2008 as per siunc condition incntioned above . In case of other 
Lures of tender than 25 8 - 2003 the interested party may kindly contact the undersigned for the fresht tender late . 

All the rulcs in force in Public Works Department regarding the tender notification will be 
policable to this tender also . The Wildlife Warden reserves the full right not to accept the tenders 
without assigning any reason . 

SCHEDULE 


Name of work 
with P . A . C 


E . M . D . 

Rs. 


Cost of tender forms 

Rs. 


9 ,000 


110VAT 


8 .230) 


9 ,500 


Construction of iron fabricated cztmp shed 
at Cholauname of Buller Zone in Neelikkal 
Section in Silent Valley National Park - - 
Rs. 3 ,55 ,000 
Construction of iron fabricated camp shed 
at Ambalapar.4 of Buffer Zone in Neelikkıt 
Section in Silent Valley National Park - 
Rs. 3 . 25 .000 
Construction of iron fabricated camp shed! 
at Havelock of Anavai forcsl station in 
Bhavani Kange - Rs. 3 .73 ,000 
Double stay for Strengthening the watch 

Tower at Sairaidhri in Silent Valley 
National Park - Rs. 1 , 3 , 7) 
Construction of Suspension bridge at Walakkad 

in Silent Valley National Park - Rs. 3 ,60,000 
Construction of Thudukli Forest Station 

Building for Bhavani Rame- Rs. 18 , 00 , 000 
Construction of Anavai Forest Station 

Building for Bhavani RingaRs. 11 ,50,000 
Constuction of Range Ollicer s Quarters 
( Type 111 ) at Mukkali in Bhavani Range 
R . 8 , 1N ) . -301) 


3,750 


45 ,000 


| 100 VAT 


24 ,000 


7 ) VAT 


20 . 00 


3 ,700 


113 VAT 


Providiny Electrical wirine in the first floor 
of Forest Dormitory at Mukkali of Silent Valley 

Vational Park - Rs. 1, 45 ,000 
Specialmaintenance of first floor of Forest 
Dormitory at Vakkalt in Silent Vallcy 
Rs. 2 ,30 .00 


6 , 00 


Time of Completion - 2 months for 51. No . 5 , 3 months for Sl. No . 6 , 7 , 8 and 1 month for olcs. 
Completion time will be applicable from the date of agreement. 

For further details the Wildlife Warden , Silent Valley Division may be contacted on iny 
working day . Actual estimate cost shall be put in schedule supplied from this office . 


മണ്ണാർക്കാട്ട 


വനഡ " 

ലെ വാർഡൻ, 

സൈലൻറ് വാലി നാഷണൽ പാർക്ക 
താഴെ പറയുന്ന ജോലികൾക്ക് കേരള പൊതുമരാമത്ത്വകുപ്പി33 രജി സ്റർചെയ്തിട്ടുള്ള അംഗീകത കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ 25- 8 -2008 കുന്നുമണിവരെ 
സ്വീകരിക്കുന്നതും ദർഘാസുകൾ അന്നേദിവസംതന്നെ 3 .30 മണിക്ക് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 

ധികാരപ്പെടുത്തുന്ന മറ് , ഉദ്യാഗസ്ഥനാ സ്ഥലത്ത് ഹാജരു കരാറുകാരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. 

aഘാസ ഫോറങ്ങൾ 25 - 8 - 2008 -ാം തീയതി പകൽ 1 മണിവരെ വൈൽഡ് ലൈഫ് വാർഡൻ ഒാഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർക്ക് അവരുടെ റജിസ 

gഷൻ 
കാർഡ് കാണിച്ചാൽ മാത്രമേ ദർഘാ " ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. afഘാന ഫോറത്തിന്റെ വില യാമതാര 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നത് . ഭർഘാസ് ഫോറങ്ങൾ കൈമാറുവാനും പാടുളളതല്ല . നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ് . ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുളള അവസാന 
തീയതി ഒരു പൊതു അവധി ആയാര് അടുത്ത പ്രവർത്തി ദിവസം അതേ സമയംവരെ സ്വീകരിക്കുന്നതും അന്ന 
ദിവസംതന്നെതുറക്കുന്നതുമാണ്. എന്തെങ്കിലും കാരണവശാൽ 8thാസം 25- 3 - 2008 - ന് നടക്കാതിരുന്നാൽ ടി 
ദർഘാസുകൾ 30- 8- 2008 അല്ലെങ്കിൽ 16- 9- 2008, 30 - 9-2008 , 141 - 10 - 2009 , 341 - 10 - 2008 എന്നീ തീയതികളിൽ നി ചിത 
സ്ഥലം സമയത്തും നടത്തുന്നതാണ്. 25 - 3 - 2008 - ന് ടാഡ നടക്കാൻവന്നാൽ താൽപ്പര്യക്കാർക്ക് തുടർന്നുള 
ടെണ്ടർ നീയ കളെ സംബന്ധിച്ച് വിവരങ്ങൾ വൈൽഡ് ലൈഫ് വാർഡൻ ആഫീസുമായി ബന്ധപ്പെട്ടാ 
ല കുന്നതാണ്", 

പട്ടിക 


! , it 


കമ പ്രവർത്തിയുടെ പേരും ഏകദേശ 

നീറ ( 8വ്യ 

ദർഘാസ് ഫോറത്തിൻറ 
നർ - (അട്മിതുകയും 

വീ 

രുപ 
സലൻ വാലി നാഷണൽ പാർക്ക്, സിലിക്ക 
സ്കിൽ മസാണി പാളി 
ഇരുന്നു .നമ്മിത കാമ്പi tഡ്ഡിൻ 
നിൽ മ്മ ണം _ 15 . 5, 75, 000 

0, 000 

10 + വാരം 
ദാമ്പലായിൽ ഇരുന്നു നിർമ്മിത ക്യാമ്പ് 
ഡ് ഡിൻറെ നിർമ്മാണം - പ 3 ,25 , 001) 

8 , 25 ) 
മവാനി റെയിഞ്ചിലെ ആനവായ ഫോറസ എന് 

ാഷനിലു• ഹ aEാക്കി ഇരുന്നു . 
ന എ ജി ക്യാമ്പ് htഡ ഡീൻ നിർമ്മാണം - 
രൂപ 3 , 73, 000 
സലൻ വാലീ നാഷണൽ പാർക്കിലെ 
സന്ധിയിലുളള വാച്ച് ടവറിന്റെ ബലം15 
ത്തലിന് ഡബിംസ്മായുടെ നിർമ്മാണം 
ം 1 . 50, 01: 0 

3,750 
6 ) വാളാട് സക 11നിലെ പാലത്തിൻറ 
നിയാ. .... .. 3,60, 000 

0, 000 
വാനി കാമിനില തുടുക്കി ഫോറസ്റ് 
സ്റ്റ ൻചെട്ടിടത്തിന്റെ നിർമ്മാണം - 
- 15പ 18, 19, 000 

++5 , 000 

T 000 ഡാറ് 
ടി ആനവായ ഫോറസറ സ ാഷൻ കെട്ടിട 
- അത്തം നിൻ. മാ . നാ -- 11 , 50 , 000 

20, 000 

700 - വാറ 
ടീ മുക്കാലിയിൽ കായിഞ്ച് മാഫീസറുടെ 
1.പാർട്ട?" സിൻ ടെപ്പ് 3) നീ മാണ്. -- 
13പ 8, 00, 0 

20 , 000 
uriാം വാലി നാഷണൽ പാർക്കു മായി 
മുക്കാലി ഫാൻസan " ഡോ onായില 

ന്നാം നinuae n atണ് ചോല - 
രൂപ 1 ,415 , 0( M) - 

3 , 00 

.100 + വാ 
5] 2 ലി ഹാസ on " arഡാർ 0001 ലെ 
ഒന്നാം നിലയിലെ സ initigൻ നാററകുററപ്പണി - 
റുപi 2 , 30 , 000 

- 6 , 000 
കാലാവധി - [ കാ നമ്പർ ) ന് 2 മാസം, നമ്പർ 6 , 7 , 8 ഇll in 3 ാസം, മറദളവയ) | 15സം. 

കേരള പാരാമത്ത് വകുപ്പിന്റെ നിലവിലുളള ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
മാണിച്ച് 29ാലിക്കും ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു 
( 10ഥമിക, ഉടമ്പടിയും ഊ15. ചെയ്യേണ്ടതാണ്. എങ്കിലും , , :11ശാൽ മേൽ കാണിച്ചു ..സാലി ടെണ്ടറിൽ 
നിന്നും ഒഴിവാക്കുവാൻ വരഡ ലഫ് വാർഡന അധികാരായിരിക്കുന്നതാണ് . കൂടുതൽ വിവരങ്ങൾ 
വാഡ ഫ് വാർഡൻ) കാര്യാലയത്തിൽ പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ച മനസ സിലാക്കാവുന്നതാണ് . 

(Sd.) 
Silent Valley Division , 

Wildlife Warden . 
fitinnarkkad. 

(For and on behalf of the Governor of Kerala ) 


Section 


KANNUR DIVISION 

TENDER CUM -AUCTION NOTICE 
No. KN 5333 /2003 . 

17th July 2008 
It is hereby notified for the information of the public that auction sale of Teak Poles, Misceilancous Firewood 
as shown in the schedule below , will be conducted by the undersigned or any other officer authorized by him 
subject to the condition published by Chief Conservator of Forests ( P ) , Thiruvananthapuram vide 
No . Pro . (5 ) 2613 /08 dat: cl. 12 -6 - 2008 in Kerala Gazette No. 26 dated 24 -6 -2008 Tinder forms can be had from 
he Divisional Forest Officer . Kannur Division or 

ision or Forest Range Orice Kinnavam till 3 p . m , on the previous 

are 
working day ( f auction valu of tender form isRs. 100 --- S . T . Scaled tenders will be received till 9 a .m . on the 
date of auction at the conccrped Rage Office /Depot Office . 

SCHEDULE 
Rangel Date and If re-auction Name of 

Details of Produce 

Misc 
Dumping time of sale 

required Plantation 

Teak Polos 

ellar 
Depot 

1 l ᎥII ᎥᏤ Ꮴ . Tcak cous 
Class Class Class Class Class Fire 

wood wood 

(MT) (MT) 
Kannavam 21- 8 -2008 27 -8 - 2008 1977 Teak & . . 22 . . ... . . 
Range at 10a .m . at 10a .m . Soft wood 
Changalagate 

Plantation 
Dumping 

Chennapoil 
Depot 
Kannavam 21-8 - 2008 27-8 - 2003 1967 Teak & 38 82 130 42 . . . 
Range at 10 a .m . at 10a . m . Softwood 
Nedumpoil 

Plantation , 

Chembukkav 
Peruva 
Dumping 
Depot 
Kannayam 21 - 8 2008 27- 8 - 2008 1977 Teak & 143 179 .. . . .. . . . .. 
Range at 10 a .m . at 10 a .m : Softwood 
Nedumpoil 

Plantation , 
Dumping 

Chikkeri 
Depot 
Kannavam 21-8 - 2008 27-8 - 2008 1977 Teak & 130 535 335 405 48 . 
Range at 10 a .m . at 10 a .m . Sorwood 
Kultapalam 

Plantation , 
Dumpiny 

Parambukkavu 
Depot 
Nedumpoil 
Kanavam 21 - 8 . 2008 27- 8 - 2008 1946 Teak & 

83 
Ranga at 10 a . m . at 10 a . m . Soft wood 
Nedumpil 

Valliyodi, 
Kuttapalam 
Dumping 
Depot 
Kannvam 21 - 8 -2008 27 - 8 - 2008 1948 Teak & 
Section at 10 a . m . at 10 a m . Plantation , 
Kuttapalam 

Nedumpoil 
Dumping 
Depot 
Nedumpoil 21 - 8 - 2008 27 - 8 - 2008 1977 Teak 

83 170 
Section at 10 a . m . a 10 a . m . Plantation 
Peruva 

Peruva 
Dumping 
Depot 

Grand Total 311 901 635 447 48 . 111. 5 
Further details can be had from the office of the undersigncd or from the Range Officer concerned . The 
quantity of poles: firewood put up for Auction are only approximate . There is a chance for variation of 
quantities of materials . 


.. 


.. 


- 


.. 


.. 


.. 


28 .5 


പേര 


് 


കണ്ണൂർ വനം ഡിവിഷന്റെ കീഴിലുള്ളകണ്ണവം, റെയിഞ്ചിലെ തേക്ക് തോട്ടങ്ങളിൽ നിന്നും തിന്നിംഗ് നടത്തി 
ശേഖരിച്ചതും താഴെ പട്ടികയിൽ വിവരിച്ചതുമായ വസ്തുക്കൾ അതിനെതിരെ കൊടുത്ത ഡംപിംഗ് 
ഡിപ്പോയിൽവച്ച് പട്ടികയിൽ കാണിച്ച തീയതിയിൽ 245- 2008 -ാം തീയതിയിലെ 26 -ാം നമ്പർ കേരള ഗസററിൽ 
ചീഫ് ഫോറസ്ററ് കൺസർവേറാർ പാ . ( 5 ) 261308 തീയതി 1265 - 2008 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
ലേല നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ ഡിവിഷണൽ ഫോറസ്ററ് ആഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മററ് ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം സമ്പ്രദായത്തിൽ ( ടെണ്ടർ - കം - മാക്ഷൻ) വിൽക്കുന്നതാണ്. 
ലേലദിവസം രാവിലെ 9 മണിവരെ അതാത് ഡിപ്പോ കാഫീസുകളിലും റെയിഞ്ച് ഓഫീസുകളിലും മുവച്ച് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

പട്ടിക 
മറയിഞ്ച് ലേല പുനർ താട്ടത്തിൻറ 

ഉൽപ്പന്നങ്ങളുടെ വിവരം 

തക്കു പലജാതി 
ഡാപിംഗ തീയതി ലലം 

ത കഴകൾ 

വിക് വിക 
ഡിപ്പാ ആവശ്യ 

l -ം 2 -ാം 3 -ാം 4 -ാം 5 -ാം ( മെ , ടൺ) ( ,ടൺ) 
മെങ്കിൽ 

- തരം തരം തരം തരം തരം 
കണ്ണവം 218 2008 27 - 8 -2008 1977 കെ & 
മയിയേ പകൽ പകൽ 

സാഫ്റ 
ചങ്ങലഗേ " 10 മണി 10 മണി വുഡ് തോട്ടം , 
ഡ പിംഗ 

ചെന്നപായിൽ 
ഡിപ്പം 
കണ്ണവം 2 | 8 - 2008 27 - 8-2008 1967 തേക്ക് 38 82 130 42 . . 
റെയിഞ്ച് പകൽ പകൽ & സോഫ്റo 
നെടുംപൊ 10 മണി 10 മണി വുഡൻ തോട്ടം , 
യിൽ സെക് ഷൻ 

ചെമ്പുക്കാവ് 
പരുവ 
ഡംപിംഗ് 
ഡിപ്പോ 
കണ്ണവം 21- 8- 208 27- 8- 2008 1977 തേക്ക് & 143 179 . . . . 
റെയിഞ്ച് പകൽ പകൽ സോഫ്റ് 
നെടുംപൊ 10 മണി 10 മണി വുഡ് തോട്ടം, 
തിൽ സെക്ഷൻ 

ചിരി 
നെടുംപൊയിൽ 
ഡം പിംഗ് 
ഡിപ്പാ 
കണ്ണവം 21 - 8 -2008 27 - 8 - 2008 1977 & 130 535 335 05 48 
റയിഞ്ച് പ 

പക 

സാഫoo 
കുട്ടപ്പാലം 10 മണി 10 മണി വുഡ" തോട്ടം 
ഡംപിംഗ് 

പറമ്പുവ 
ഡിപ്പാ 
കണ്ണവം 21 - 8-2008 27 - 8 - 2008 1946 തേയ് 
റിയ പക 

പകൽ തോട്ടം 
കണ്ണവം 10 മണി 10 മണീ വളളിയോടി 

സംക്ഷൻ 
കുടപ്പലം 
ഡ പിംഗ്. 
ഡിപ്പോ 
കണ്ണവം 21 -8- 2008 27 -8 -2008 1946 തേക്കു . . . . . . . . . . . . 3 . 5 
യിയ പകൽ 

പകൽ താട്ടം , 
ഒനം 10 മണി 10 മണി നെടുംപൊയിൽ 
രപായിൽ 
സക്ഷൻ 
നെടും 
പായിൽ 
ഡvപാംഗ 
ഡിപ്പോ 
കണ്ണവം 

- 21-8 2008 27-8- 2008 1977 അക്ക°& .. 83 110 . . .. .. . . 
മറയ പക 

പകൽ സാഫ്റ് 
നെടും 

10 മണി 10 സി വുഡ 
പായിൽ 

തോട്ടം 
സക ഷൻ 

പെരുവ 
പരുവ 
ഡ പിംഗ 
ഡിപ്പാ 

ക 20 • 311 901 635 411 48 . . 11 . 5 


ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്ററാഫീസിൽ നിന്നും അതാത് റെയിഞ്ച് ഓഫീസുകളിൽ നിന്നും 
ലേലത്തിന് നിശ്ചയിച്ച തീയതിക്കും തൊട്ടുമുമ്പുള്ള പ്രവൃത്തിദിവസം വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്ന 
താണ്. ഫോറം വില 100 രൂപയും വാററും ഈടാക്കുന്നതാണ്. 

ലേലം വിജ്ഞാപനംചെയ്ത ഉൽപ്പന്നങ്ങളുടെഅളവ്, എണ്ണംകൃത്യമല്ല . ആയതിനാൽ മാറ്റത്തിന് വിധേയമാണ്. 

ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ, കണ്ണാത്തുംചാലിലുളള ഡിവിഷണൽ ഫോറസ്റ്ററ 
കാഫീസിൽ നിന്നോകണ്ണവം ഫോറസ്ററ് റെയിഞ്ച്ഓഫീസിൽ നിന്നോലഭിക്കുന്നതാണ്. 


Divisional Forest Office, 
Kamur . 


- ( Sd .) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ) . 


